Regn .No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


41 


Reg. No. 02 ). MMIO 
KL/ TV (N )/634 / 2012 -14 


GOVERNN 


og mub 


0990 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1st October 2013 
2013 BÁCSIMIO 1 
9th Aswina 1935 
1935 Bocolmo 9 


veijo 2 


നമ്പർ 


PART III 
Industries Department 


CLAIM NOTICE 


two months (60 days) from the publishing of this notice 
with valid supporting documents. Any claim received after 
two months shall not be entertained . 


No. JCI (IND ) Alappuzha 225 . 


30th August 2013 . 


M /s Happy Vanitha Industrial Co - operative Society 
Ltd. No. S . Ind. ( A ) 225 is being liquidated as per the 
Proceedings No.65514 /12 , dated 19 -9 -2012 of theGeneral 
Manager, District Industries Centre , Alappuzha . Claim due 
by this society if any should be reached the liquidator within 


(Sd .) 

Liquidator, 
M /s. Happy Vanitha ICS 
Ltd. No. S. Ind . ( A ) 225. 


District Industries Centre , 
Alappuzha . 


1st OCTO. 2013 ] 


INDUSTRIES DEPARTMENT 


ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ നടപടിക്രമം 


( ഹാജർ : സി. ധർമ്മരാജൻ) 


നമ്പർ ജി / 5514 / 13. 


2012 സെപ്റ്റംബർ 19. 


വിഷയം: - വ്യവസായം - സഹകരണ സംഘം നിയമം 1969 (ആക്ട് 71) പ്രകാരം ലിക്വിഡേറ്ററെ നിയമിച്ചുകൊണ്ടുള്ള 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - സംബന്ധിച്ച്. 


സൂചന: - ( 1) എസ്. ആർ. ഒ. നമ്പർ 857 / 79 നോട്ടിഫിക്കേഷൻ നമ്പർ 20525 / എഫ്2 /79 ഐ . ഡി., തീയതി 2 -7 - 1979 . 


(2 ) ജൂനിയർ കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ( ഇൻഡ്) , ആലപ്പുഴയുടെ 23 - 7 - 2012 - ലെ ജെ . സി. ഐ . (ഇൻഡ്), 

ആലപ്പുഴ നമ്പർ കത്ത്. 


ഹാപ്പി വനിതാ ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ എസ്. ഇൻഡ് ( എ ) 225 എന്ന സംഘം 
ദീർഘനാളായി പ്രവർത്തനരഹിതമാണ്. 1969 - ലെ സഹകരണ സംഘം നിയമം 65 പ്രകാരമുള്ള പരിശോധനയിൽ സംഘം 
പ്രവർത്തനം നിർത്തലാക്കുന്നതിന് നിയമം 71 പ്രകാരമുള്ള നടപടികൾ സൂചന (2 ) പ്രകാരം ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. 
സംഘം പ്രവർത്തനം തുടർന്നുകൊണ്ടുപോകുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ നടത്തിയ 65 വകുപ്പ് അന്വേഷണത്തിൽ സെക്ഷൻ 
66 പ്രകാരമുള്ള പരിശോധനപ്രകാരം സംഘം സമാപ്തീകരിക്കുന്നതിന് സഹകരണ വകുപ്പ് 71 പ്രകാരം ലിക്വിഡേറ്ററെ 
നിയമിക്കേണ്ടതുണ്ട്. 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം ചട്ടം അനുസരിച്ച് ആലപ്പുഴ ജില്ലയിലെ 
വ്യവസായ സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർ എന്ന നിലയിൽ സഹകരണ സംഘം നിയമം 71 -ാം വകുപ്പ് പ്രകാരം 
ഹാപ്പി വനിതാ ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ എസ്. ഇൻഡ് ( എ ) 225 സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി ശ്രീ . ഡി. ദിലീപ്കുമാർ, ജൂനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ( ഇൻഡ്), ആലപ്പുഴയെ നിയമിച്ച് 
ഉത്തരവാകുന്നു . ഈ ഉത്തരവിലെ തീയതിമുതൽ ഒരു വർഷത്തിനകം സംഘം സമാപ്തീകരണത്തിനുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 


ജൂനിയർ കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ (ഇൻഡ്), 
ആലപ്പുഴ. 


( ഒപ്പ്) 
ജനറൽ മാനേജർ. 


